© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART III 


Commissionerate of Land Revenue 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2790 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബം 


WAYANAD DISTRICT 


Mananthavady Taluk 


1 


52 


2 


മകൾ 


33 


പരസ്യം 


3 


29 


താഹിറ മുഹമ്മദ് ഹാജി ഭാര്യ 
ഇബ്ിസാം അബ്ദുൽ മജീദ് 
മനാൽ അബ്ദുൽ മജീദ് 
ഈനാസ് അബ്ദുൽ മജീദ് 
അഹമ്മദ് അബ്ദുൽ മജീദ് മകൻ 
മൈനറുടെ രക്ഷിതാവ് ക്രമനമ്പർ ( 1 ) താഹിറ ( മാതാവ് ) . 


4 


24 


നമ്പർ എച്ച്1-555 / 2021 . 


2021 ഫെബ്രുവരി 25 . 


5 


17 


മേൽ പറഞ്ഞ അ വ കാ ശി കളെ ഉൾപ്പെടുത്തി ഒ രു 
അ ന ന്ത രാവ കാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങൾ 
ഉണ്ടെങ്കിൽ അവർ ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ ആഫീ സിൽ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ട താണ് . നിശ്ചിത 
സമ യ ത്തി നു ശേ ഷവും തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന 
ആ ക്ഷേ പ ങ്ങൾ സ്വീക രി ക്കു ന്ന ത ല്ല . 

ആ ക്ഷേ പ ങ്ങ ൾ 
ല ഭി ക്കാത്തപക്ഷം അപേ ക്ഷ കയ് ക്ക് 
സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതാണ് . 


മാന ന്ത വാടി താലൂ ക്ക് , ചെറു കാട്ടൂർ അംശം , 
നടുതറപ്പിൽ വീട്ടിൽ താമസിച്ചിരുന്ന നോബിൻ , എൻ . എസ് . 
s / o സബാ സ്റ്റ്യൻ എന്ന യാൾ 26-12-2020-00 തീയ തി 
മ ര ണ മ ട ഞ്ഞി രി ക്കു ന്നു . പരേ തന്റെ അ ന ത രാ വ കാശ 
സർട്ടിഫിക്കറ്റിനു വേണ്ടി പരേതന്റെ പിതാവ് സെബാസ്റ്റ്യൻ 
ബോധിപ്പിക്കു ന്ന അപേ ക്ഷാ കാ ര്യ ത്തിൽ അന്വേഷണം 
നടത്തിയതിൽ താഴെ പേരു പറയുന്നയാളാണ് പരേതന്റെ 
അനന്തരാവകാശിയെന്ന് അറിവായിരിക്കുന്നു . 


അന ന്ത ര വ കാശ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


( 17 ) 


ബന്ധം 


റഫ് . സി2-2486 2021 . 


2020 നവംബർ 2 . 


സെബാസ്റ്റ്യൻ 


പിതാവ് 


58 


താമരശ്ശേരി താലൂക്ക് , കോടഞ്ചേരി അംശം , കോടഞ്ചേരി 
ദേശത്ത് താമസിച്ചിരുന്ന ജോസഫ് , ഒ . ടി s / o Late തോമസ് , 
ഊന്നു ക ല്ലേൽ വീട് , കോടഞ്ചേരി പി . ഒ . എന്ന യാൾ 
10-12-2017 -ാം തീയതി മരണമടഞ്ഞിരിക്കുന്നു . പരേതന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ മകൾ 
ലൈല , നെടുംകല്ലേൽ വീട് , വേനപ്പാറ പി . ഒ . ബോധിപ്പിക്കുന്ന 
അപേക്ഷാ കാര്യത്തിൽ അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യുന്ന വരാണ് പരേ തന്റെ അനന്ത രാവ കാ ശി കളെന്ന് 
അറിവായിരിക്കുന്നു . 


മേൽ പ റഞ്ഞ അ വ കാ ശി യെ ഉൾ പ്പെ ടു ത്തി ഒരു 
അ ന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കുന്ന തിന് 
ആർക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങൾ 
ഉണ്ടെങ്കിൽ അവർ ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ ആഫീ സിൽ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീക രി ക്കു ന്ന ത ല്ല . ആ ക്ഷേ പ ങ്ങ ൾ ലഭി ക്കാ ത്ത പക്ഷം 
അപേക്ഷകന് 

അനന്ത രാവ് കാശ സർട്ടിഫിക്കറ്റ് 
അനുവദിക്കുന്നതാണ് . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ലെല 


മകൾ 


62 


2 


സണ്ണി ജോസഫ് 


മകൻ 


62 


3 


മേരി 


മകൾ 


60 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


4 


ജാൻസി 


57 


മാനന്തവാടി . 


5 


ഷേർളി ജെയിംസ് 


50 


തിരുത്തൽ പരസ്യം 


6 


ജോസ് ജോസഫ് 


മകൻ 


48 


7 


സജി 


നമ്പർ എച്ച്1-442 2021 . 


47 


2021 ഫെബ്രുവരി 20 . 


മേൽ പറ ഞ്ഞ അവ കാ ശി കളെ ഉൾ പ്പെ ടുത്തി ഒരു 
അ ന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങൾ 
ഉണ്ടെങ്കിൽ അവർ ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ ആ ഫീ സിൽ 
ഹാജരായി രേഖാ മൂലം ബോധിപ്പിക്കേണ്ട താണ് , നിശ്ചിത 
സമ യ ത്തി നു ശേ ഷവും തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന 
ആ ക്ഷേ പ ങ്ങൾ സ്വീക രി ക്കു ന്ന ത ല്ല . 

ആ ക്ഷേ പ ങ്ങ ൾ 
ലഭി ക്കാത്ത പക്ഷം അപേക്ഷ കയ് ക്ക് 
സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതാണ് . 


27- 8- 2019 - ല 

കേ രള 

ഗസ്റ്റ് നമ്പർ 35 - ൽ 
( വാല്യം 8 , പാർട്ട്- III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 7953 - ൽ കമ നമ്പർ 5 ആയി 
പ്രസിദ്ധീകരിച്ച പരസ്യത്തിൽ അവകാശികളിൽ ക്രമനമ്പർ ( 3 ) 
ആയി ചേർത്തിട്ടുള്ള “ റ്റോബിൻ ജെ . തോമസ് , 17 വയസ് , 
മകൾ ” എന്നത് “ റോബിൻ ജെ . തോമസ് , 17 വയസ് , മകൻ ” 
എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


അന ന്ത രാ വ കാശ 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 


താലൂക്കാഫീസ് , 
താമരശ്ശേരി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


മാനന്തവാടി . 


തഹശീൽദാർ . 


196 


